Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th June 2013 

2013 ജൂൺ 4 
14th Jyaishta 1935 
1935 ജ്യേഷ്ഠം 14 


- 23 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 

MALAPPURAM DISTRICT 


Eranad Taluk 


ലേലനോട്ടീസ് 


നമ്പർ ബി1- 4750 / 12 (1). 


2013 മേയ് 6 . 


സർക്കാർ ലേലത്തിന് ബാധകമായ എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


- ഏറനാട് താലൂക്കിലെ എടവണ്ണ വില്ലേജ് ഓഫീസ് 
വളപ്പിൽ സ്ഥിതിചെയ്യുന്ന മഹാഗണി മരം (ഒരെണ്ണം), തേക്ക് മരം 
(ഒരെണ്ണം) എന്നിവ 15 - 6-2013 - ന് രാവിലെ 11 മണിക്ക് എടവണ്ണ 
വില്ലേ ജാ ഫീ സിൽ വച്ച് പരസ്യ മായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. 


താലൂക്കാഫീസ്, 
ഏറനാട്. 


( ഒപ്പ്) 
തഹശീൽദാർ, 


പരസ്യം 


( 1) 


നമ്പർ ഇ2- 28501/ 2012. 


2013 ഏപ്രിൽ 30. 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് മുൻപ് നിശ്ചിത സംഖ്യ നിരതദ്രവ്യം കെട്ടിവയ് 
ക്കേണ്ട താ ണ്. ലേലം ചെയ്യുന്ന തേക്കിനും (ഒരെണ്ണം) 
മഹാഗണിയും (ഒരെണ്ണം) കൂടി ആകെ ? 1,41,326 തറവില 
കണക്കാക്കിയിട്ടുണ്ട്. ലേലം വിളിച്ചെടുക്കുന്നയാൾ ലേലതുകയും 
ആയതിന് 12.5 % വാറ്റും 1 % സെസ്സും ചേർത്ത്ആകെതുകയ്ക്ക് 
5 % വനവികസന നികുതി കൂടി അടവാക്കേണ്ടതാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലസംഖ്യ നിയമാനുസൃത 
നികുതി സഹിതം അപ്പോൾ തന്നെ വില്ലേ ജാ ഫീസിൽ 
അടവാക്കേണ്ടതുമാണ്. 


- ഏറ നാട് താ ലൂ ക്കിൽ അരീക്കോട് വില്ലേ ജിൽ 
മണ്ണിൽതൊടി വീട്ടിൽ ഉണ്ണി മോയിൻ എന്ന യാൾ 
15 -10 - 1995 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ 
മണ്ണിൽ തൊടി ഖാലിദ് ഈ ആ ഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴെ 


പറ യു ന്ന യാളെ അ ന ന്തരാവ കാ ശി യാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


മണ്ണിൽതൊടി ഖാലിദ് 


മകൻ 


47 


നമ്പർ ഇ2- 8253 / 2013. 


2013 ഏപ്രിൽ 30. 


ഏറ നാട് താ ലൂ ക്കിൽ നെടി യി രിപ്പ് വില്ലേ ജിൽ 
പൂള ക്ക പറ മ്പിൽ വീട്ടിൽ ആലി ക്കു ട്ടി , പി . എന്ന യാൾ 
30-9-2012 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ 
ആയിഷ , എം . ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


മേൽപ്പറഞ്ഞയാളെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

- (2 ) 
നമ്പർ ഇ2 - 44892 / 2012. 

2013 ഏപ്രിൽ 30. 
ഏറ നാട് താലൂക്കിൽ കാര ക്കു ന്ന് വില്ലേ ജിൽ 
കാരോത്ത് വീട്ടിൽ ഗോവി ന്ദ ൻ , കെ . എ ന്ന യാൾ 
11 - 11- 2012 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി ടിയാന്റെ ഭാര്യ 
തങ്കമണി ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ഭാര്യ 
മകൾ 


ആയിഷ , എം . 
ഹാജറ ബീഗം 
സഫിയ 
റംല 

ഫൈസൽ 
ഉമ്മുസൽമ 
നസീനാബാനു 


മകൻ 
മകൾ 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


തങ്കമണി 
അമ്പിളി, കെ . 
അരുൺ, കെ . 


ഭാര്യ 
മകൾ 
മകൻ 


- മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ ഇ2- 8118/ 2013 . 


2013 ഏപ്രിൽ 30 . 


ഏറ നാട് താ ലൂ ക്കിൽ നറു കര വില്ലേ ജിൽ 
ചെര ണി യിൽ വീട്ടിൽ വെള്ളൻ, സി . എന്ന യാൾ 
9-1-2000 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൾ 
രേണുക, സി . ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 


നമ്പർ ഇ2 - 8257 / 2013. 

2013 ഏപ്രിൽ 30. 
ഏറ നാട് താ ലൂ ക്കിൽ മലപ്പുറം വില്ലേ ജിൽ 
ചു ങ്ക പ്പള്ളി വീട്ടിൽ പത്മ നാ ഭൻ, മൊട്ടേ ങ്ങാട്എന്ന യാൾ 
5- 4- 2013 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി ടിയാന്റെ ഭാര്യ 
സുജാത , സി. ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സുജാത , സി . 

ഭാര്യ 
ബോബി, എം . 

മകൻ 
ജോളി, എം . 

ഷെറി, എം . 
മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

- ബന്ധം 


- 


N 


ധ 


രാജേഷ്, സി . 

മകൻ 
രേണുക, സി . 

മകൾ 
ഉഷ, സി. 
- മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 


നമ്പർ ഇ2- 8256 / 2013. 

2013 ഏപ്രിൽ 30. 
- ഏറ നാട് താ ലൂ ക്കിൽ കീഴു പ റമ്പ് വില്ലേജിൽ 
നെ ല്ലേരി മ്മൽ വീട്ടിൽ അബ്ദുള്ള മ ന ന്തല എന്ന യാൾ 


23 -6 - 2011 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ 
കദീജ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


- 


ന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
വേങ്ങാടൻ പാത്തുമ്മ 

ഭാര്യ 
2 തലക്കോട്ട്പുറത്ത് സലീന 

മകൾ 
തലക്കോട്ട്പുറത്ത്ഉമ്മുൽ ഖൈറ , 
തലക്കോട്ട്പുറത്ത് മുഹമ്മദ് 

-- അഫ്സൽ മകൻ 
- മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


21 


46 


-6 


43 


41 


99 


39 


37 


35 


കദീജ 

ഭാര്യ 
ഫാത്തിമ . 

മകൾ 
മെമൂന് 
സൈനബ് 
അബ്ദുറഹിമാൻ 

മകൻ 
ഹഫ്സത്ത് 
മുഹമ്മദലി 
അബ്ദുൽ ജബ്ബാർ 

മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


- ( 7 ) 


നമ്പർ ഇ2 - 8524 / 2013. 


2013 മേയ് 4. 


ഏറ നാട് താ ലൂ ക്കിൽ മഞ്ചേരി വില്ലേ ജിൽ 
ഗൗരിനിവാസ് വീട്ടിൽ കെ . വാസുദേവൻ നായർ എന്നയാൾ 
3 - 4 - 2013 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ 
ഗൗരിയമ്മ, എം . കെ . ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ 
പറ യു ന്ന വരെ അ ന ത രാവ കാ ശി ക ളാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ ഇ2 - 8525 / 2013. 

2013 മേയ് 4. 
ഏറ നാട് താ ലൂ ക്കിൽ പുളി ക്ക ൽ വില്ലേ ജിൽ 
താഴെ ചാ ലിൽ വീട്ടിൽ കോമൂ കുട്ടി എന്ന യാൾ 
15- 11- 2012 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ 
മുഹ മ്മദ് അഷ്റഫ് ഈ ആ ഫീ സിൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയു 
ന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ - പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
മറിയുമ്മ 

ഭാര്യ 
മുഹമ്മദ് അഷ്റഫ് 

- മകൻ 
മൂജീബുറഹ്മാൻ 
അബ്ദുസലീം 
മൂസ്തഫ 
ജസീന് 

- മകൾ 


- 


50 


ഗൗരിയമ്മ, എം . കെ . 

ഭാര്യ 
കോമളവല്ലി, എം . കെ . മകൾ 
പങ്കജവല്ലി, എം . കെ . 
അംബുജം, എം . കെ . 
- സുരേഷ്ബാബു , എം . കെ . മകൻ 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ഏറനാട്. 

തഹശീൽദാർ. 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ ഇ2- 8523/ 2013. 


2013 മേയ് 4. 


ഏറ നാട് താ ലൂ ക്കിൽ എളസ്കൂർ വില്ലേ ജിൽ 
തലക്കോട്ട് പുറത്ത് വീട്ടിൽ അലവികുട്ടി, ടി . പി . എന്നയാൾ 
28- 7 -2003 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ 
വേങ്ങാടൻ പാത്തുമ്മ ഈ ആ ഫീ സിൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയു 


